ക്ഷമിക്കാന്‍ 
പഠിക്കുക 


ക്രിസ്തുവിനെപ്രതി ദൈവം നിങ്ങളോടു 
ക്ഷമിച്ചതുപോലെ നിങ്ങള്‍ അന്വോന്യം 
ദയയും ആര്‍ദ്രഹൃദയവും അന്യോന്യം 
ക്ഷമിക്കയും ചെയ്വിന്‍. എഫെസ്യര്‍ 4:32 


പ്ല 


എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെത്തന്നേ 
താഴ്ത്തി പ്രാര്‍ത്ഥിച്ചു എന്റെ മുഖം അന്വേഷിക്കയും തങ്ങളുടെ 
ദൂര്‍മ്മാര്‍ഗ്ഗം വിട്ടുതിരിയുകയും ചെയ്താല്‍; അപ്പോള്‍ ഞാന്‍ 
സ്വര്‍ഗ്ഗത്തില്‍നിന്നു കേട്ടു അവരുടെ പാപം ക്ഷമിച്ചു അവരുടെ 
ദേശത്തെ സെൌഖ്യമാക്കും. 2 ദിനവ്യത്താന്തം 7:14 

പാപം പൊറുക്കപ്പെടുകയും പാപം മറയ്ക്കപ്പെടുകയും 
ചെയ്തവന്‍ ഭാഗ്യവാന്‍. സങ്കീര്‍ത്തനം 32:1 

അവന്‍ കരുണയുള്ളവനായി അവരുടെ അകൃത്യം ക്ഷമിച്ചു, 
അവരെ നശിപ്പിച്ചില്ല; അതേ, അവന്‍ പലപ്പോഴും തന്റെ കോപം 
അടക്കി, തന്റെ ക്രോധം മുഴുവനും ജ്വലിപ്പിച്ചില്ല. 

സങ്കീര്‍ത്തനം 78:38 

നിന്റെ ജനത്തിന്റെ അകൃത്യം നീ ക്ഷമിച്ചു, അവരുടെ പാപം 
മുഴുവനും മറെച്ചു. സേലാ. സങ്കീര്‍ത്തനം 85:2 

എന്തെന്നാല്‍, കര്‍ത്താവേ, നീ നല്ലവനും ക്ഷമിക്കാന്‍ 
തയ്യാറുമാണ്‌. നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും 
കരുണയുള്ളവനും. സങ്കീര്‍ത്തനം 86:5 

കര്‍ത്താവേ, നീ അകൃത്യങ്ങളെ അടയാളപ്പെടുത്തിയാല്‍, 
കര്‍ത്താവേ, ആര്‍ നിലക്കും? എന്നാല്‍ നീ ഭയപ്പെടേണ്ടതിന്നു 
നിന്റെ പക്കല്‍ പാപമോചനം ഉണ്ടു. സങ്കീര്‍ത്തനം 130:3-4 
നിങ്ങള്‍ മനുഷ്യരോട്‌ അവരുടെ തെറ്റുകള്‍ ക്ഷമിച്ചാല്‍ 
സ്വര്‍ഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ്‌ നിങ്ങളോടും ക്ഷമിക്കും. 
മത്തായി 6:14-15 

വിധിക്കരുത്‌, നിങ്ങള്‍ വിധിക്കപ്പെടുകയില്ല: കുറ്റം വിധിക്കരുത്‌, 
നിങ്ങള്‍ ശിക്ഷിക്കപ്പെടുകയുമില്ല: ക്ഷമിക്കുക, നിങ്ങളോട്‌ 
ക്ഷമിക്കപ്പെടും: ലൂക്കോസ്‌ 6:37 


യേശു അവനോട്‌: ശിമോനേ, എനിക്ക്‌ നിന്നോട്‌ ഒരു കാര്യം 
പറയാനുണ്ട്‌. അവന്‍ പറഞ്ഞു: ഗുരോ, പറയൂ. ഒരു കടക്കാരന്‌ 
രണ്ടു കടക്കാരുണ്ടായിരുന്നു: ഒരാള്‍ അഞ്ഞൂറു പൈസയും 
മറ്റേയാള്‍ അമ്പതു പൈസയും കടപ്പെട്ടിരിക്കുന്നു. അവര്‍ക്ക്‌ 
കൊടുക്കാന്‍ ഒന്നുമില്ലാതായപ്പോള്‍ അവന്‍ ഇരുവര്‍ക്കും 
ക്ഷമിച്ചു. അവരില്‍ ആരാണ്‌ അവനെ ഏറ്റവും കൂടുതല്‍ 
സ്നേഹിക്കുക? ശിമയോന്‍ ഉത്തരം പറഞ്ഞു: അവന്‍ 
ഏറ്റവുമധികം ക്ഷമിച്ചവനാണെന്ന്‌ ഞാന്‍ കരുതുന്നു. അവന്‍ 
അവനോടു: നീ ന്യായം വിധിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു. അവന്‍ 
സ്ത്രീയുടെ നേരെ തിരിഞ്ഞു ശിമോനോടു: ഈ സ്ത്രീയെ 
കാണുന്നുവോ? ഞാന്‍ നിന്റെ വീട്ടില്‍ ചെന്നു, നീ എന്റെ കാലിന്നു 
വെള്ളം തന്നില്ല; എങ്കിലും അവള്‍ എന്റെ കാലുകള്‍ 
കണ്ണുനീര്‍കൊണ്ടു കഴുകി, തലയിലെ രോമങ്ങള്‍കൊണ്ടു തുടച്ചു. 
നീ എനിക്ക്‌ ചുംബിച്ചില്ല; എന്നാല്‍ ഈ സ്ത്രീ ഞാന്‍ വന്ന കാലം 
മുതല്‍ എന്റെ പാദങ്ങളില്‍ ചുംബിക്കുന്നത്‌ നിര്‍ത്തിയില്ല. നീ 
എന്റെ തലയില്‍ തൈലം പൂശിയില്ല; ഈ സ്ത്രീ എന്റെ കാലില്‍ 
തൈലം പൂശിയിരിക്കുന്നു. ആകയാല്‍ ഞാന്‍ നിന്നോടു 
പറയുന്നു: അവളുടെ അനേകം പാപങ്ങള്‍ 
ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു; എന്തെന്നാല്‍, അവള്‍ വളരെ 
സ്‌നേഹിച്ചു; അവന്‍ അവളോടുനിന്റെ പാപങ്ങള്‍ 
മോചിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു. ലൂക്കോസ്‌ 7:40-48 
സൂക്ഷിച്ചുകൊള്‍വിന്‍ ; നിന്റെ സഹോദരന്‍ നിന്നോടു തെറ്റു 
ചെയ്താല്‍ അവനെ ശാസിക്ക; അവന്‍ പശ്ചാത്തപിച്ചാല്‍ 
അവനോട്‌ ക്ഷമിക്കുക. അവന്‍ ഒരു ദിവസത്തില്‍ ഏഴു പ്രാവശ്യം 
നിന്നോടു ദ്രോഹം ചെയ്താല്‍ ഏഴു പ്രാവശ്യം നിന്റെ അടുക്കല്‍ 
മടങ്ങിവന്നു: ഞാന്‍ മാനസാന്തരപ്പെടുന്നു; നീ അവനോടു 
ക്ഷമിക്കേണം. ലൂക്കോസ്‌ 1 7:3-4 

അവന്റെ രക്തത്താല്‍ നമുക്കു വീണ്ടെടുപ്പും അവന്റെ കൃപയുടെ 
ഐശ്വര്യത്തിനൊത്ത പാപമോചനവും ഉണ്ടു; എഫെസ്യര്‍ 1:7 


നാം നമ്മുടെ പാപങ്ങള്‍ ഏറ്റുപറയുന്നുവെങ്കില്‍, അവന്‍ നമ്മുടെ 
പാപങ്ങള്‍ ക്ഷമിക്കുകയും എല്ലാ അനീതികളില്‍നിന്നും നമ്മെ 
ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനും നീതിമാനും 
ആകുന്നു. 1 യോഹന്നാന്‍ 1:9 

എന്തെന്നാല്‍, കര്‍ത്താവ്‌ അനുകമ്പയും കരുണയും 
നിറഞ്ഞവനും ദീര്‍ഘക്ഷമയുള്ളവനും വളരെ ദയനീയനുമാണ്‌, 
പാപങ്ങള്‍ ക്ഷമിക്കുകയും കഷ്ടകാലത്ത്‌ രക്ഷിക്കുകയും 
ചെയ്യുന്നു. സഭാപ്രസംഗം 2:11 


നിന്റെ അയല്‍ക്കാരന്‍ നിനക്കു ചെയ്ത ഉപദ്രവം 
ക്ഷമിക്കേണമേ, അങ്ങനെ നീ പ്രാര്‍ത്ഥിക്കുമ്പോള്‍ നിന്റെ 
പാപങ്ങളും ക്ഷമിക്കപ്പെടും. ഒരു മനുഷ്യന്‍ മറ്റൊരുവനെ 
വെറുക്കുന്നു, അവന്‍ കര്‍ത്താവിനോട്‌ ക്ഷമ ചോദിക്കുന്നുവോ? 
തന്നെപ്പോലെയുള്ള ഒരു മനുഷ്യനോട്‌ അവന്‍ കരുണ 
കാണിക്കുന്നില്ല; സഭാപ്രസംഗം 28:2-4 


... കര്‍ത്താവേ, അങ്ങേയ്ക്കെതിരെ പാപം ചെയ്തവര്‍ക്ക്‌ 
അനുതാപവും പാപമോചനവും അങ്ങയുടെ മഹത്തായ 
നന്മയ്ക്ക്‌ അനുസ്യതമായി അങ്ങ്‌ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. 1 
നിങ്ങള്‍ പരസ്പരം ഹൃദയപൂര്‍വ്വം സ്‌നേഹിക്കുവിന്‍; ഒരു 
മനുഷ്യന്‍ നിന്നോടു പാപം ചെയ്താല്‍ അവനോടു 
സമാധാനമായി സംസാരിക്കുക; അവന്‍ പശ്ചാത്തപിക്കുകയും 
ഏറ്റുപറയുകയും ചെയ്താല്‍ അവനോട്‌ ക്ഷമിക്കുക. അവൻ 
ലജ്ജയില്ലാത്തവനും അവന്റെ തെറ്റില്‍ 
ഉറച്ചുനില്‍ക്കുന്നവനുമാണെങ്കില്‍, അവനോട്‌ ഹൃദയപൂര്‍വ്വം 
ക്ഷമിക്കുകയും പ്രതികാരം ദൈവത്തിന്‌ വിട്ടുകൊടുക്കുകയും 
ചെയ്യുക. ഗാദിന്റെ നിയമം 2:3, 8 


